പ 


സാഹിത്യ സംഭാവനകള്‍ 


കോന്നിയൂര്‍ ആര്‍. നര്രേന്ദനാഥ്‌ 


സാവ പാരമ്പര്യമൊന്നും അവകാശപ്പെടാനില്ലാത്ത ഒരു യാഥാ 


സ്ഥിതിക തറവാട്ടിലാണ്‌, പില്ക്കാലത്ത്‌ പ്രശസ്തിയുടെ കൊടു 
മടിയിലേക്കു കയറാന്‍ കഴിഞ്ഞ സര്‍ദാര്‍ കെ. എം. പണിക്കര്‍ ഭൂജാതനാ 
യത്‌. കവി, നോവലിസ്റ്റ്‌, നാടകകൃത്ത്‌, ഗദ്യകാരന്‍ എന്നീ ശാഖകളിലെല്ലാം 
തനിമ വ്യക്തമാക്കിയ കൃതികള്‍ മലയാളത്തില്‍ അദ്ദേഹം രചിച്ചു. കൂടാതെ 
പ്രഗല്ഭനും പപശസ്തനുമായ ഇംഗ്ലിഷ്‌ ഗ്രന്ഥകാരനുമായിരുന്നു പണി 
ക്കര്‍. അംഗീകാരവും ആധികാരികത്വവും അനായാസമായി പിടിച്ചെടു 
ത്തിട്ടുള്ളവയാണ്‌ അദ്ദേഹത്തിന്റെ ഇംഗ്ലിഷ്‌ കൃതികളില്‍ ഭൂരിഭാഗവും. മല 
യാളത്തില്‍ 45 ഉം, ഉംഗ്ലീഷില്‍ 52 ഉം പുസ്തകങ്ങള്‍ അദ്ദേഹത്തിന്റെ 
തൂലികയില്‍ നിന്നു ലഭിച്ചിട്ടുണ്ട്‌. കൂടാതെ സമാഹരിച്ചു പ്രസിദ്ധീകരി 
ക്കാന്‍ സര്‍വഥാ യോഗ്യങ്ങളായ നിരവധി ലേഖനങ്ങള്‍ ഇംഗ്ലീഷിലും മല 
യാളത്തിലും പല രൂപങ്ങളില്‍ അവിടവിടെ കിടപ്പുണ്ട്‌. സാഹിത്യകാര 
നെന്ന നിലയില്‍ സര്‍ദാറിനുള്ള സ്ഥാനം അവലോകനം ചെയ്യുമ്പോള്‍, 
ഈ വസ്തുതകളെല്ലാം കണക്കിലെടുക്കേണ്ടതുണ്ട. അത്യുന്നത പദവി 
കളില്‍ വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വങ്ങള്‍ വീഴ്‌ചയില്ലാതെ നിറവേ. 
റ്റിക്കൊണ്ടിരുന്ന കാലങ്ങളിലാണ്‌ അദ്ദേഹം ഗ്രന്ഥരചന നടത്തിക്കൊണ്ടി 
രുന്നത്‌. മൊത്തത്തില്‍ നോക്കുമ്പോള്‍, അദ്ദേഹത്തിന്റ ബഹുമുഖവ്യക്തി 
ത്വവും വിവിധരംഗങ്ങളിലെ നേട്ടങ്ങളും, അത്ഭുതാദരങ്ങള്‍ ഉളവാക്കുമെന്നു 
തീര്‍ത്തുപറയാം. ധിഷണാശാലികളുടെ കൂട്ടത്തില്‍ അദ്ദേഹത്തെ ഒറ്റതി 
രിച്ചു നിര്‍ത്തുന്ന ഘടകവും ഇതുതന്നെ. 
അച്ഛനെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സന്തതിയായിട്ടാണു മാധവന്‍ ജനി 
ച്ചതും വലിയ നായര്‍ തറവാട്ടിലെ അംഗങ്ങളുടെയിടയില്‍ വളര്‍ന്നതും. 
അക്കാലത്തു നിലവിലിരുന്ന നമ്പൂതിരി സംബന്ധങ്ങളില്‍ പിറക്കുന്ന 
പിള്ളേര്‍ക്കു വിധിക്കപ്പെട്ട സ്ഥിതിയായിരുന്നു അത്‌. അതിനാല്‍ പ്രകൃത്യാ 
ഒരു കുട്ടിക്കു കിട്ടേണ്ട പിത്യവാത്സല്യവും പരിചരണവും സനേഹവും 
മാത്രമല്ല, അവയിലൂടെ പകരുന്ന ഭദതാബോധധവും കുറഞ്ഞ തോതിലേ 


സാഹിത്യ സംഭാവനകള്‍ 71 


മാധവനു കിട്ടിയുള്ളൂ. നായര്‍ സ്രതീയുടെ പൊക്കിള്‍ ചുഴിക്കു മുകളില്‍ 
വെറ്റിലയിട്ടശേഷം അവളുമായി ഇണ ചേര്‍ന്നാല്‍ അശുദ്ധിയില്ലെന്ന 
വ്യാഖ്യാനം നല്കിയ നമ്പൂതിരിക്കു സ്വസന്തതിയെ സ്പര്‍ശിക്കാന്‍ ഏതെ 
ങ്കിലുമൊരു കപടന്യായം കണ്ടുപിടിക്കാന്‍ പ്രയാസമുണ്ടായിരുന്നില്ലെ 
ങ്കിലും, അങ്ങനെ സംഭവിച്ചിട്ടില്ല! അതിനാല്‍ അച്ഛന്റെ സന്നിധിയില്‍ 
മക്കള്‍ അശുദ്ധരും അന്യരുമായിരുന്നു! 

ചാലയില്‍ തറവാട്ടിലെ കുഞ്ഞിക്കുട്ടിക്കുഞ്ഞമ്മയുടെയും പുതിയി 
ല്ലത്തു പരമേശ്വരന്‍ നമ്പൂതിരിയുടെയും സന്താനമായി 1069 ഇടവമാസം 
ഉത്രം നക്ഷ്രതത്തിലാണ്‌ മാധവന്‍ ജനിച്ചത്‌. കുഞ്ഞുങ്ങളോടു കടുത്ത 
വാത്സല്യം കാണിച്ചിരുന്ന അമ്മുമ്മയോടായിരുന്നു കുട്ടിക്കു കൂടുതല്‍ 
മമത. കുഞ്ഞുങ്ങള്‍ക്കു കൌതുകമുള്ള കൊച്ചുപാട്ടുകളും കഥകളും കടം 
കഥകളും ഐതിഹ്യങ്ങളും മറ്റും അത്യാകര്‍ഷകമായി അവതരിപ്പിക്കാന്‍ 
അസാധാരണ വൈഭവം ആ അമ്മൂമ്മയ്ക്കുണ്ടായിരുന്നു. 


ബാല്യകാലാനുഭവങ്ങള്‍ 


പാരമ്പര്യമായി വളരെ നേരത്തെതന്നെ ചാലയില്‍ പണിക്കര്‍മാര്‍ക്ക്‌ 
കരയിലെ ആശായ്മ സ്ഥാനമുണ്ടായിരുന്നു. നാലാമത്തെ വയസ്സില്‍ നാട്ടാ 
ചാര്രപകാരം എഴുത്തിനിരുത്തിയ ബാലനെ അഞ്ചു വയസ്സുവരെ അക്ഷ 
രമാല അഭ്യസിപ്പിച്ചതും അവനില്‍ വായനാശീലം ഉണര്‍ത്തിയതും അമ്മൂ 
മ്മയാണ്‌. കൂടാതെ കണക്ക്‌, കൂട്ടിവായന, ശ്രീകൃഷ്ണചരിതം പാഠം തുട 
ങ്ങിയവ അമ്മാവന്റ കളരിയില്‍ പോയി പഠിച്ചു. കുട്ടികളുടെ കൌതുകവും 
ജിജ്ഞാസയും പെരുപ്പിക്കുംവിധം കഥ പറയാനും, അവയുടെ പൊരുള്‍ 
പറഞ്ഞു കൊടുക്കാനും, വിരുതനായിരുന്നു, അന്നവിടെ ആശാനായിരുന്ന 
അമ്മാവന്‍, അയ്യപ്പപ്പണിക്കര്‍. കുഞ്ചന്‍ നമ്പ്യാരുടെ കൃതികള്‍ തുടങ്ങിയ 
വയോടടുക്കാന്‍, മാധവനു പ്രേരകമായത്‌ അമ്മാവന്റെ സ്വാധീനമായിരുന്നു. 
സന്ധ്യാസമയം പൂമുഖത്തു കൊളുത്തുന്ന നിലവിളക്കിനു ചുറ്റും കൂടി 
യിരുന്നു നാമം ജപിക്കാനും, തുടര്‍ന്ന്‌ രാമായണ ഭാഗവതാദി പാരായണം 
ശ്രദ്ധിക്കാനും ആബാലവ്യദ്ധം തടിച്ചുകൂടുക പതിവായിരുന്നു. അത്തരം 
സന്ദര്‍ഭങ്ങളില്‍ ഈറിയൊഴുകിയ കഥാസരിത്തുകളിലൂടെയാണ്‌, പുരാണേ 
തിഹാസകഥാസാഗരങ്ങളിലേക്ക്‌ മാധവന്റെ മനസ്സ്‌ ചെന്നുചേര്‍ന്നത്‌. മല 
യാളത്തിലെ മാതമല്ല, സംസ്കൃതത്തിലെയും അനശ്വര കൃതികളെ തൊടാ 
നുള്ള താത്പര്യം ബാല്യത്തില്‍ത്തന്നെ ഉണ്ടായതും അങ്ങനെയാണ്‌. 

തിരുവനന്തപുരത്തെ മഹാരാജാസ്‌ സ്കൂളിലാണ്‌ തേഡ്ഫാറം വരെ 
മാധവന്‍ പഠിച്ചത്‌. അവിടത്തെ താമസത്തിനിടയില്‍ ചില ഉത്തമ സാഹിത്യ 
കൃതികളുമായി സമ്പര്‍ക്കം പുലര്‍ത്തുവാന്‍ സൌകര്യം കിട്ടി. കൃഷ്ണ 
ഗാഥ, മലയാളശാകുന്തളം, അക്ബര്‍, നളചരിതം, പി. ഗോവിന്ദപ്പിള്ളയുടെ 
സാഹിത്യ ചരിതം, കുഞ്ഞിക്കുട്ടന്‍ തമ്പുരാന്റെ വിര്രമോര്‍വശീയം, മയൂ 
രസന്ദേശം തുടങ്ങിയവ ബാലന്‍ അന്നു കണ്ടെത്തിയ കൃതികളില്‍പ്പെടും. 
വീട്ടില്‍ സന്ദര്‍ശകരായി വന്നിരുന്ന സഹൃദയരുമായി അക്ഷരശ്ലോക 
മത്സരം നടത്താനും ബാലനു കൌഴതുകമുണ്ടായിരുന്നു. 


72 സര്‍ദാര്‍ കെ. എം. പണിക്കര്‍ സ്മരണ 


ആന്വപ്രാമ്പായിലെ സ്കൂളിലും പണിക്കര്‍ കുറച്ചു നാള്‍ പഠിക്കാന്‍ 
ഇടയായി. അന്ന്‌ അവിടെ അധ്യാപകനായിരുന്നു, കെ. മാധവന്‍നായര്‍. 
അദ്ദേഹത്തെ കേരളത്തില്‍ ഇന്നറിയുന്നത്‌ “മാതൃഭൂമി"യുടെ സ്ഥാപക 
നായ അഡ്വക്കേറ്റ്‌ മാധവന്‍നായര്‍ എന്ന നിലയിലാണ്‌. സാഹിത്യാഭിമാ 
നിയും കവിതക്കമ്പക്കാരനുമായിരുന്നു മാധവന്‍നായര്‍. മലയാളത്തിലെ 
മഹാന്മാരെ മാതമല്ല, ഇംഗ്ലീഷിലെ മഹാപ്രതിഭകളെയും, അവരുടെ കൃതി 
കളെയും കണ്ടെത്താന്‍ മാധവനു കളമൊരുക്കിക്കൊടുത്തവരില്‍ മുഖ്യ 
നായിരുന്നു അദ്ദേഹം. ഭക്തനായിരുന്ന ആ അധ്യാപകന്‍, ശ്യാമളാദ 
ണ്ഡകം ചൊല്ലിപ്പഠിപ്പിച്ചത്‌, ജീവിതകാലമ്രതയും സര്‍ദാര്‍ പണിക്കര്‍ ഉരു 
വിടാന്‍ ഉപയോഗിച്ചിട്ടുണ്ട്‌! 
സാഹിത്ൃകയതുകാരംഭം 


മാധവപ്പണിക്കര്‍ പിന്നെ പഠിച്ച കോട്ടയത്തെ സി.എം.എസ്‌. വിദ്യാല 
യത്തിലെ മുന്‍ഷിമാരിലൊരാളായിരുന്ന അമ്പലപ്പുഴ മഹാദേവശര്‍മയെ 
ഇവിടെ ഓര്‍മിക്കേണ്ടതുണ്ട്‌. കവിത, ജീവചരിരതം, ലേഖനം തുടങ്ങിയവ 
യിലൂടെ അന്നത്തെ “കവനകൌനമുദി'യുടെ താളുകളില്‍ പ്രവേശനം ലഭിച്ച 
സഹൃദയനായിരുന്നു അദ്ദേഹം. “കേരളം” എന്നൊരു മാസിക പിന്നീട്‌ 
കോട്ടയത്തുനിന്നു പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്‌. വിദ്യാര്‍ഥികളിലെ സാഹി 
ത്യാഭിരുചി വളര്‍ത്താനും ശക്തിപ്പെടുത്താനുമായി സ്കുളില്‍ സാഹിത്യ 
സദസ്സുകള്‍ സംഘടിപ്പിക്കുക പതിവായിരുന്നു. അതില്‍ മാധവപ്പണിക്കര്‍ 
വളരെയേറെ സഹകരിച്ചു. 

കാവാലമെന്ന നാട്ടിന്‍പുറത്തു വിലസിയിരുന്ന നളിനിമുഖിമാരെ 
ക്കുറിച്ച്‌ നര്‍മ ശ്ലോകങ്ങള്‍ നിര്‍മിക്കാന്‍ കഈമാര്രപരായത്തിലെത്തിയ മാധ 
വപ്പണിക്കര്‍ ഓത്സുക്യം കാണിച്ചതായി സൂചനകളുണ്ട. സാഹിത്യാഭിരു 
ചിയുടെ ഒളിമിന്നലുകളായിട്ടവയെ കരുതാം. അധ്യാപകനായിരുന്ന ശര്‍ 
മയെ അപഹസിച്ചാണ്‌ അന്യരുടെ ശ്രദ്ധയില്‍ വന്ന ആദ്യ കവിത മാധവ 
പണിക്കര്‍ ചമച്ചത്‌! “ഗോശാലക്കുറ്റന്‍' എന്നൊരു കൃതി കവനകൌഈമുദി 
യില്‍ ശര്‍മ പ്രസിദ്ധപ്പെടുത്തി. അതു നിര്‍ബന്ധപൂര്‍വം ശിഷ്യനെ പല 
തവണ വായിപ്പിച്ചതുകൊണ്ടുണ്ടായ അമര്‍ഷമാണ്‌ കുവിതാരൂപമാര്‍ജിച്ചത്‌! 
അക്കാര്യം ആത്മകഥയില്‍ പണിക്കര്‍ രേഖപ്പെടുത്തിയിട്ടുണ്ട. അഗ്രശാ 
ലക്കൂറ്റന്‍' എന്നായിരുന്നത്രെ ആ കവിതയുടെ പേര! മദിരാശിയിലെ 
ക്രിസ്ത്യന്‍ കോളെജില്‍ കഴിയാനിടവന്ന കാലത്ത്‌ മലയാള പുസ്തക 
പാരായണവും ലേഖനരചനയും പണിക്കര്‍ ഗാരവമായിട്ടെടുക്കുകയു 
ണ്ടായി. മാന്നാനത്തുനിന്ന്‌ അന്നു പ്രസിദ്ധീകരിച്ചിരുന്ന “ദീപിക'യ്ക്ക്‌ 
സാഹിത്യവിഷയങ്ങളെ സംബന്ധിച്ച്‌ ലേഖനങ്ങള്‍ അയച്ചുകൊണ്ടിരുന്നു. 
അവയില്‍ ഒരു ലേഖനം (1914) ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്‌. ശ്രാവി 
ഡവ്ൃത്തങ്ങളാണ്‌ മലയാള കവിതയ്ക്ക്‌ കൂടുതല്‍ യോജിക്കുന്നതെന്നും 
അവയെ അവലംബിച്ചാല്‍മാര്രമേ ഭാഷാകവിതയ്ക്ക്‌ സ്വാതന്ത്ര്യം 
കൈവരു എന്നുമായിരുന്നു വാദം. ഈ ആശയം കൂടുതല്‍ ശക്തിയോടെ 


സാഹിത്യ സംഭാവനകള്‍ 73 


“കവനകൌമുദി'യുടെ വാര്‍ഷികപ്പതിപ്പില്‍ (ഭാഷാവിലാസം) വര്‍ഷങ്ങള്‍ക്കു 
ശേഷം പണിക്കര്‍തന്നെ ആവര്‍ത്തിക്കുകയുണ്ടായി. 

പാശ്ചാത്യസാഹിത്യത്തില്‍ സംഭവിച്ചു കൊണ്ടിരുന്ന പുതിയ ചലനങ്ങ 
ളെക്കുറിച്ച്‌ ബോധവാനാകേണ്ടതിന്റെ ആവശ്യം അത്യുഗ്രമായി അനുഭ 
വിച്ചറിഞ്ഞത്‌ ഉപരിവിദ്യാഭ്യാസത്തിനായി മാധവപ്പണിക്കര്‍ ഓക്സ്‌ 
ഫോര്‍ഡില്‍ എത്തിയതിനുശേഷമാണ്‌. അവിടെ ഭാരതീയ വിദ്യാര്‍ഥികള്‍ 
സംഘടിപ്പിച്ചിരുന്ന സാഹിത്യസമാജങ്ങളില്‍ സംബന്ധിച്ചുതുടങ്ങിയതു 
മുതല്‍ ഇക്കാര്യങ്ങളില്‍ ഉത്സാഹം വര്‍ധിച്ചുവന്നു. 
കവിത 

പണിക്കരുടെ സാഹിത്യ സംഭാവനകള്‍ കവിത, നാടകം, നോവല്‍, 
ഉപന്യാസം എന്നീ വിഭാഗങ്ങളായി വിഭജിച്ചു പരിശോധിക്കുന്നതായിരിക്കും 
സൌയകര്യപ്രദം. നൈസര്‍ഗികമായ ആത്മാവിഷ്കരണവാസനയുടെ ഫല 
മായിരുന്നു അദ്ദേഹത്തിന്റെ മാതൃഭാഷാപ്രതിപത്തി. പി.വി.കൃഷ്ണവാര്യ 
രുമായി ബന്ധപ്പെട്ട കാലംമുതല്‍ രചനകള്‍ കവനകരമുദിയില്‍ പ്രസിദ്ധ 
പ്പെടുത്തിത്തുടങ്ങി. പാശ്ചാത്യരൂപത്തിലുള്ള ഗീതകങ്ങളും ലഘുകവന 
ങ്ങളും, (പത്യേകിച്ചും പുതുമയുള്ളവയായിരുന്നു. “അപക്ഷഫലം' (1915) 
എന്ന പേരില്‍ പുസ്തകമായി അവ പ്രസിദ്ധപ്പെടുത്തിയപ്പോള്‍, പലര്‍ക്കും 
അതു വഴികാട്ടിയായി ഭവിച്ചു. ഒരു ഖണ്ഡകാവ്യമായ 'കുരുക്ഷ്രേതത്തിലെ 
ഗാന്ധാരി'(1922) ചമച്ചത്‌ അലിഗഡിലെ താമസക്കാലത്താണ്‌. അസാധാ 
രണത്വമെന്തെങ്കിലും ഈ കൃതിക്കില്ല. അതേ സമയം, സരസവായനയ്ക്കു 
തകുന്ന കരുക്കള്‍ പലതും അതിലുണ്ടെന്നതും മറന്നുകൂടാ. ഇരുപത്തി 
നാലു കവിതകള്‍ സമാഹരിച്ചിട്ടുള്ള “പ്രേമഗീതി”(192ട)യിലെ കൃതിക 
ളെല്ലാം ശ്രാവിഡ വ്ൃത്തങ്ങളിലുള്ളവയാണ്‌. അവയില്‍ കവിതയെഴുതു 
ന്നത്‌ തികച്ചും അസാധാരണമായ കാര്യമായിരുന്നു അന്ന്‌ ! ശുദ്ധമായ 
മലയാളത്തില്‍, ദ്രാവിഡവ്ൃത്തങ്ങള്‍ക്ക്‌ ആശയം പ്രകാശിപ്പിക്കാനുള്ള 
ശേഷി തെളിയിച്ച്‌, ആ വഴിയിലേക്ക്‌ കവികളെ പ്രേരിപ്പിക്കാന്‍ "പ്രേമ 
ഗീതി” ഉതകിയെന്നു പറയാം. ഇന്ന്‌ ഇതില്‍ വലിയ മേന്‍മയൊന്നും 
കണ്ടെന്നുവരികയില്ല. എന്നാല്‍ ആ കാലത്ത്‌” അത്‌ ഒരസാധാരണമായ 
കാര്യമായിരുന്നു; ധീരമായ നടപടിയായിരുന്നു. വിരഹവിവശനായ ഒരു 
യുവാവിന്റെ വികാരങ്ങളുടെ താള്ര്രമങ്ങള്‍ ഇതിലെ പല കവിതകളിലും 
കേള്‍ക്കാം. 'വേലുത്തമ്പിദളവ' എന്ന പുസ്തകവും കവിതാസമാഹാരം 
തന്നെ (1928 /29). വിദേശവിഷയങ്ങള്‍ സ്വീകരിച്ചിട്ടുളളവയാണധികവും . 
അതും ഒരു പുതുമയായിരുന്നു. മിക്കവയും വിദേശത്ത്‌ വച്ച്‌ ചമച്ചവയും! 
നവിന രീതിയിലുള്ള അംബോപദേശമെന്ന്‌ കവിതന്നെ വിശേഷിപ്പിച്ചി 
ട്ടുള്ള കൃതിയാണ്‌ “അമ്മയും മകളും" (1932). സ്വത്രന്താനുവാദമെന്ന്‌ പറ 
യേണ്ട കൃതിയാണ്‌ 'ബാലികാമതം' (1933). ഒരു ഫ്രെഞ്ചു കൃതിയാണ്‌ 
അതിന്റെ അടിസ്ഥാനം. പണിക്കരുടെ കൃതി ഒരുതരം പ്രായോഗിക ശ്യഠഗാ 
രമാണെന്നു പലരും കരുതി. അതു ശരിയല്ല. ഉണര്‍ച്ച, ഉന്മത്തത, ഉദാസീ 


74 സര്‍ദാര്‍ കെ. എം. പണിക്കര്‍ സ്മരണ 


നത, വിരക്തി എന്നീ നാലു പടിയിലുള്ള സ്ര്രീചിത്ത വൃത്തിയാണ്‌ 
അതിന്റെ ഉള്ളടക്കമെന്നതാണു പരമാര്‍ഥം. കവി ഇപ്രകാരം പറഞ്ഞിട്ടു 
മുണ്ട്‌: “ഉന്മത്തതയില്‍ സംഭോഗശ്ൃംഗാരത്തിനു പ്രാധാന്യം കല്‍പ്പിച്ചിട്ടു 
ളളതു ശരിതന്നെ. എന്നാല്‍ ഉന്മത്തതയുടെ ലക്ഷണമാണനതെന്നു മാത്ര 
മല്ല, ഉദാസീനതയ്ക്കും വിരക്തിക്കും പുഷ്ടി വരണമെങ്കില്‍, സംഭോഗ 
ശൃംഗാരത്തിനു പ്രാബല്യമുണ്ടായിരിക്കണം”. ബാലികാമതത്തിന്‌ അസു 
ലഭ്രപചാരം സിദ്ധിച്ചിട്ടുണ്ട്‌. ഇരുപത്തിയെട്ടു കവന ഖണ്ഡങ്ങളിലൂടെ 
അതില്‍ കാമിനീകാമുകന്മാരുടെ വിചാരവികാരങ്ങള്‍ വശ്യമാംവിധം വിവ 
രിച്ചിരിക്കുന്നു. സമൂഹത്തില്‍ യുവത്വവും അതിന്റെ ആത്മാശമായ 
പ്രേമവും നിരന്തരമായി നിലവിലിരിക്കും. ഒരു ജലധാരപോലെ അതു 
ദൃശ്യക്ഷമമായി തുടരുന്നു. പക്ഷേ ധാരയിലെ ജലം അനുനിമിഷം മാറി 
ക്കൊണ്ടേയിരിക്കുന്നെങ്കിലും, ദൃശ്യം യാഥാര്‍ഥ്യമുള്ള ഒരു മിഥ്യാധാരണ 
യായി വര്‍ത്തിക്കുന്നു. അതുപോലെയാണ്‌ സമൂഹത്തില്‍ യുവത്ചത്തിന്റെ 
സ്ഥിതിയും. മാറിമാറി വരുന്ന തലമുറകള്‍ അതിന്റെ ഭാഗമായിത്തീരുന്നു; 
മറയുന്നു. ഇക്കാരണത്താല്‍ യുവത്വത്തെ സംബന്ധിക്കുന്ന സംഗതികള്‍ 
ക്കു നിരന്തര പ്രസക്തിയും പ്രാബല്യവുമുണ്ട്‌. “ബാലികാമത ത്തിനു നിര 
ന്തരപ്രസക്തിയുണ്ടെന്നു ചുരുക്കം! 


സന്ദേശകാവ്യം 


'ഭദൂപസന്ദേശ'മാണ്‌ (1934) സന്ദേശകാവ്യ പ്രസ്ഥാനത്തിനു പണിക്കര്‍ 
നല്‍കിയിട്ടുള്ള സംഭാവന. പട്യാല മുതല്‍ കാവാലം വരെയുള്ള നാടും 
നഗരവുമൊക്കെ അതില്‍ വര്‍ണ്യവിഷയമാക്കിയിരിക്കുന്നു; പ്രമദമുളവാ 
ക്കുന്ന കാവാലദേശത്തെ കാഴ്ചകള്‍ വിവരിച്ച്‌ കുട്ടനാടിന്റെ ഭംഗിയും 
തനിമയും സ്പഷ്ടമാക്കുന്നു. ഇന്നും എന്നും അനുവാചകനു അത്‌ 
ആന്ധാദ്മായിരിക്കും. ര്രീ കെ. കെ. പണിക്കര്‍ കരുനാഗപ്പള്ളി ഈ സന്ദേ 
ശകാവ്യത്തിന്റെ സംസ്കൃത തര്‍ജുമ തയ്യാറാക്കിയിട്ടുണ്ടെന്നാണറിവ്‌. 

കര്‍മരംഗത്തെ അസന്ദിഗ്ധതയും, ആവശ്യത്തിലേറെ അനുഭവപ്പെട്ട 
പിരിമുറുക്കങ്ങളുംകൊണ്ട്‌ കലുഷമായ കാലത്ത്‌, അലപമൊരാശ്വാസം 
കണ്ടെത്താന്‍ നടത്തിയ സാഹിത്യയാഭ്യാസത്തില്‍ നിന്നുടലെടുത്തതാണു 
“ചിന്താതരംഗിണി'” (1937). ഈ കൃതിയുടെ ആത്മാവു കണ്ടെത്താന്‍ സഹാ 
യിക്കുന്നതാണ്‌ അതിനെപ്പറ്റി വള്ളത്തോള്‍ രേഖപ്പെടുത്തിയിട്ടുള്ള പ്രതി 
കരണം-- ഈ തെളിവിയന്ന തരംഗിണിയുടെ കളശബ്ദമിളിതമായ പ്രവാ 
ഹവും, അനുക്രമമായ പ്രാപ്യപദപ്രാപ്തിയും അത്യന്തം ഹൃദയസ്പ്ൃക്കാ 
യിരിക്കുന്നു”. കവിതന്നെ ഇത്‌ ഇംഗ്ലീഷിലാക്കി പ്രസിദ്ധപ്പെടുത്തിയി 
ട്ടുണ്ട്‌ (ഥ/ 0 1ഹധമ് -1943). 


പരിഹാസകാവ്യം 


“പങ്കീപരിണയം' എന്ന പരിഹാസകാവ്യം ചമച്ചശേഷം ഏതാണ്ട്‌ 
പ്രന്തണ്ടു സംവത്സരം കഴിഞ്ഞാണ്‌ അച്ചടിച്ചു ,പസിദ്ധപ്പെടുത്തിയത 
(183൦). കയ്യെഴുത്തു പ്രതി വളരെ പ്രചരിച്ചിരുന്നു. തണ്ടാരാലുയരെപ്പിടിച്ചു 


സാഹിത്യ സംഭാവനകള്‍ 79 


തഴയും വീശിവരുന്ന വഞ്ഞിപ്പുഴപ്പണ്ടാരം, രാജകീയ പദവിക്കൊപ്പമുള്ള 
പാലിയത്തച്ചന്‍, സേവകര്‍ക്കു ജഗദ്ഗുരുവായ ശങ്കരന്‍ തമ്പി, കെങ്കേമ 
നായ രംഗസ്വാമിഅയുങ്കാര്‍, പെന്‍ഷന്‍ ദിവാന്‍ജി കൃഷ്ണന്‍നായര്‍, ഗുരു 
സ്ഥാനീയനായ വള്ളത്തോള്‍, പരുക്കന്‍ കവിത വിതറുന്ന ഉള്ളൂര്‍, 
പാണ്ഡിത്യവാരാശിയായ പുന്നശ്ശേരി നമ്പി, കഠോരപാതകികള്‍ തന്‍ 
രക്ഷാകാരാഗ്രേസരന്‍ മള്ളൂര്‍, സ്വരാജ്യ ഭക്തനായ കുറൂര്‍ തുടങ്ങി പല 
രുടെയും ചിര്രങ്ങള്‍ വരച്ചിരിക്കുന്നു. ആ കാലഘട്ടത്തിന്റെ ചരിതവും 
അന്നത്തെ പ്രധാന വ്യക്തികളുടെ കഥകളും അറിയാവുന്നവര്‍ക്ക്‌ ഇന്നും 
'പങ്കിപരിണയം' രസജനകമാവും. 
ചമ്പു 

“ഹൈദര്‍ നായിക്കന്‍ (1940) ഗദ്യപദ്യ സമ്മിശ്രമായ ചാപൂകാവ്യരൂപ 
ത്തില്‍ രചിച്ചിട്ടുള്ള കൃതിയാണ്‌. ലുപ്ത്രപചാരമായ ഈ രൂപത്തില്‍, 
നവീന സാഹിത്യകാരന്മാര്‍ക്കു താത്പര്യമുണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ 
ഫലമായിരുന്നു അത്‌. ആദ്യം പ്രസിദ്ധപ്പെടുത്തിയതു കവനകൌഈമുദിയി 
ലാണ്‌. പറയത്തു രാമന്‍ മേനോന്റെ അവതാരികയോടുകൂടി പിന്നെ പുസ്ത 
കരൂപം പുണ്ടു. കേരളം ഒരിക്കലും മറക്കാനിടയില്ലാത്ത ഹൃദയസ്പൃക്കായ 
ഒരു ചരിര്രസംഭവമാണ്‌ ഇതിവൃത്തം. ഹൈദരലിയുടെ കേരളാക്രമണവും 
കോലത്തുനാടിന്റെ പരാജയവും, തദ്ദേശ രാജപുധ്തിയായ ഒരു വീരവനിത 
തന്റെ നേരെ ബലാല്‍ക്കാരത്തിനു പുറപ്പെട്ട സേനാനായകനായ കമ്മറു 
ദീനെ വെട്ടിവീഴ്‌ത്തിയ ശേഷം ആത്മഹത്യ, ചെയ്യുന്നതും സമന്ധ്യാസി വേഷ 
ധാരിയായി എല്ലാം കണ്ടുകൊണ്ടിരുന്ന ഹൈദര്‍ ആ വീരവനിതയുടെ 
വീരബലിയെ അഭിനന്ദിച്ച്‌ അവള്‍ക്കു വേണ്ടി ,പാര്‍ഥിക്കുന്നതുമാണ്‌ 
ഇതിലെ മുഖ്യ സംഭവങ്ങള്‍. മനോഹരമായ പ്രകൃതിവര്‍ണനകളും, വിശ്വ 
സനീയമായ കഥാപാത്രസൃഷ്ടിയും ഇതിന്റെ എടുത്തു പറയേണ്ട മേന്മ 
കളാണ്‌. 


ആട്ടക്കഥ 


അട്ടക്കുഥയില്‍ ഒരു വിദേശ വിഷയം പരീക്ഷിച്ചുനോക്കാനുണ്ടായ 
ആദ്യത്തെ ശ്രമവും പണിക്കരാണു നടത്തിയിട്ടുള്ളത്‌. അതിന്റെ ഫലമാ 
യാണ്‌ 'ദാവീദുവിജയം' (1940). ഈ കൃതിയെപ്പറ്റി അതു ചിട്ടചെയ്തു കളി 
ക്കാന്‍ ഏര്‍പ്പാടു ചെയ്ത വള്ളത്തോള്‍ രേഖപ്പെടുത്തിയിട്ടുള്ളത്‌ ഇവിടെ 
ര്രസക്തമാണ്‌- “ഒരാട്ടക്കഥയില്‍ സാഹിത്യഭംഗിക്കു വലിയ പ്രാധാമ്പ 
മില്ല. ആടിക്കണ്ടാല്‍ കാണികള്‍ക്ക്‌ ഉള്ളില്‍ തട്ടണമെന്നുമാധ്രം. ആ ഗുണം 
ഈ കഥയ്ക്കു വേണ്ടുവോളമുണ്ട്‌”. പണിക്കര്‍ വെട്ടിത്തെളിച്ച പാതയി 
ലൂടെ പില്‍ക്കാലത്ത്‌ പലരും സഞ്ചരിചിട്ടുണ്ടെന്നേ ഇവിടെ പറയുന്നുളളു. 
ഭാണം 


സംസകൃതത്തിലെ ദശരൂപകങ്ങളില്‍ പെട്ട്‌ സുസമ്മതമായ നാടക്പ്പ 
സ്ഥാനമാണല്ലോ ഭാണം. അതില്‍ ഒരു നടന്‍മാത്രം അരങ്ങത്ത്‌ അഭിനയി 


76 സര്‍ദാര്‍ കെ. എം. പണിക്കര്‍ സ്മരണ 


ക്കുന്നു. മറ്റു കഥാപാത്രങ്ങള്‍ രംഗത്തു ്രത്യക്ഷപ്പെടാറില്ല. എങ്കിലും 
അവര്‍ അടുത്തു നിന്നുതന്നെ സംഭാഷണം ചെയ്യുന്നതായിട്ടാണു 
സങ്കല്പം. അവര്‍ പറയുന്നതു “കേട്ടതായി നടിച്ച്‌” നായകന്‍ സംഭാഷണം 
തുടരും. ഭാണത്തിലെ നായകനെ “വിടന്‍” എന്നാണ്‌ നിര്‍ദേശിക്കുക. 

ഭാണം തികച്ചും അഭിനയിച്ചു ഫലിപ്പിക്കാനുള്ളതാണെന്ന്‌ എടുത്തു 
പറയേണ്ടതില്ല. “ചാക്യാര്‍കൂത്ത്‌ ഇന്നും (പചാരത്തിലിരിക്കുന്ന കേരള 
ത്തില്‍ നവീന രീതിക്കു യോജിച്ച ഭാണങ്ങളും രാഗത്തു പപവേശിക്കു” 
മെന്ന്‌ പ്രതീക്ഷിച്ചു കൊണ്ടാണ്‌ അദ്ദേഹത്തിന്റെ “നാട്ടു കാര്യസ്ഥന്‍” 
(സുകുമാര വിലാസാ) (1947) എന്ന ഭാണകൃതിയുടെ മുഖവുര പണിക്കര്‍ 
അവസാനിപ്പിച്ചിട്ടുള്ളത്‌. എന്നാല്‍ പുതിയ ഭാണങ്ങള്‍ ഉണ്ടായിട്ടുണ്ടോ 
എന്നു സംശയമാണ്‌. 


ഗീതകം 


ഗിതകം(ടഠ്ഥല) എന്ന കാവ്യരൂപം മലയാളത്തിലേക്കു സാ്രകമിപ്പിച്ച 
വരില്‍ പ്രധാനിയും പപഥമനുമാണ്‌ പണിക്കരെന്നു മുമ്പു സൂചിപ്പിക്കുക 
യുണ്ടായല്ലോ. ഗീതകങ്ങള്‍ മാത്രം ഉള്‍ക്കൊള്ളിച്ച്‌ മലയാളത്തില്‍ പ്രസി 
ദ്ധപ്പെടുത്തിയ കൃതിയാണ്‌ അദ്ദേഹത്തിന്റെ “സന്ധ്യാരാഗം” (1940). 
നമ്മുടെ സാഹിത്യ പാരമ്പര്യം ഗീതകത്തിനു യോജിച്ചതാണെന്നും, 
അതിന ഉല്‍കൃഷ്ടവും ഉറപ്പുള്ളതുമായ ഭാവിയുണ്ടെന്നും പണിക്കര്‍ വിശ്വ 
സിച്ചു. അദ്ദേഹത്തിന്റെ ആ നിഗമനം നിരര്‍ഥകമായില്ലെന്നു സാഹിത്യച 
രിത്രം തെളിയിക്കുന്നു. 

സാഹിത്യകാരന്മാരില്‍ നിന്നും സാഹിത്യരസികന്മാരില്‍ നിന്നും പ്രശം 
സയും പ്രീതിയും നല്ല തോതില്‍ നേടിയ ഒരു കൃതിയാണ്‌ ചാടൂക്തി 
മുക്താവലി' (1951). ചൈനയില്‍ ഭാരതത്തിന്റെ സ്ഥാനപതിയായി സേവ 
നമനുഷഠിച്ചിരുന്ന കാലത്ത്‌ എഴുതിയിട്ടുള്ള പതിനെട്ടു കവിതകളുടെ സമാ 
ഹാരമാണ്‌ “സ്വാത്രത്രയസൌരഭം' (1954). ഒരു യുഗസന്ധിയായിരുന്ന ആ 
കാലഘട്ടത്തില്‍ ഉണ്ടായ ലോക്രപ്രധാനങ്ങളായ സംഭവങ്ങള്‍ പലതും ഈ 
കവിതകളില്‍ പ്രതിഫലിച്ചിരിക്കുന്നു. ഇന്‍കിലാബ്‌, യേനാന്‍, സുണ്‍യ 
സെന്‍ സ്മാരകം, നാന്‍കിങ്ങിന്റെ പ്രതനം, സ്വാത്രന്തൃദിനാഘോഷം, ചീന 
യുടെ സ്വാതന്ത്യം എന്നിങ്ങനെയുള്ള കവിതകളില്‍ പ്രത്യേകിച്ചും ഇതു 
ശരിയാണ്‌. “അമൃതലഹരി' (1945), കവിതാകൌയതുകം' (1949), “സിനിമാ 
താരം” (1951) എന്നിവയും കവിതാ സമാഹാരങ്ങള്‍ തന്നെ. 


കാവ്യതര്‍ജമകള്‍ 


“രസികരസായനം' (1944) “ഇണപ്പക്ഷികള്‍ (1951), “കുമാരസംഭവം (1953) 
എന്നിവ യഥാക്രമം ഓമര്‍ഖയാമിന്റെ പേര്‍ഷ്യന്‍ ഭാഷയിലെ കൃതി, ചീന 
ഭാഷയിലെ കൃതി, സംസ്കൃത കൃതി-എന്നിവയാണെന്ന്‌ എടുത്തുപറ 
യേണ്ടയാവശ്യമില്ല. മലയാളത്തിലെ നല്ല പരിഭാഷകളിലൊന്നാണു “രസി 
കരസായനം”. എ.ഡി. നാലാം ശതകത്തിലെ ചീനസാഹിത്യക്യതിയുടെ 
ഇംഗ്ളിഷ്‌ പരിഭാഷയെ അടിസ്ഥാനമാക്കി ഭാഷാന്തരം സാധിച്ചിട്ടുള്ളതാണ്‌ 


സാഹിത്യ സംഭാവനകള്‍ 77 


“ഇണപ്പക്ഷികള്‍'. പ്രേമപരാജിതരായ യുവമിഥുനങ്ങളുടെ ആത്മത്യാ 
ഗത്തെ തുടര്‍ന്ന്‌, അവരുടെ ആത്മാക്കള്‍ ഇണപ്പക്ഷികളായി പുനര്‍ജന്മം 
പ്രാപിച്ച്‌ പാറിപ്പറന്ന പാടിക്കളിച്ച്‌ പുതുജീവിതം സാക്ഷാതകരിക്കുന്ന 
താണ്‌ അതിന്റെ ഇതിവൃത്തം. ഭാഷാകുമാരസാഭവത്തെ, അതിന്റെ അവ 
താരികാകാരനായ ആറ്റൂര്‍ കൃഷ്ണപ്പിഷാരടി വളരെ പ്രശംസിച്ചിട്ടുണ്ട്‌. 
“പരിഭാഷയിലെ പല പദ്യങ്ങളും ഒരു പരിഭാഷയാണെന്നും സ്വത്ര്ത കൃതി 
യല്ലെന്നും പറഞ്ഞു മനസ്സിലാക്കേണ്ടതായിട്ടാണിരിക്കുന്നതെന്ന്‌"-അതില്‍ 
,്രസ്താവിച്ചിരിക്കുന്നു. ഭാഷയുടെ ശൈലിക്കും ശയ്യയ്ക്കും സുഗമ 
തയ്ക്കും യോജിച്ച പദ്യങ്ങള്‍ നിറഞ്ഞിട്ടുള്ളതാണ്‌ - പ്രസ്തുത കൃതി 
യെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്‌. 
ഖണ്ഡകാവ്യം 

എടുത്തുപറയത്തക്ക മേന്മയുള്ള ഖണണ്‍്ഡകാവ്യമാണു പണിക്കരുടെ 
“അംബപാലി'. അംബപാലിയുടെയും, അതിന എത്രയോ നൂറ്റാണ്ടുകള്‍ക്കു 
ശേഷമുള്ളതായി പറയപ്പെടുന്ന മഗ്ദലനമറിയത്തിന്റെയും കഥകള്‍ക്കു 
തമ്മില്‍ അസാമാന്യവും ഗണ്യവുമായ സാമ്യമുണ്ട്‌. അത്യുദാരമായ ത്യാഗ 
ത്തിന്റെ അത്യുന്നതമായ മാതൃകയാണ്‌ അംബപാലിയുടെ ജീവിതം. മാന 
സാന്തരവിധേയയായ അവളെ പില്‍ക്കാലത്ത്‌ തഥാഗതന്‍ ആദ്യത്തെ 
ബുദ്ധഭിക്ഷുണിയായിട്ടംഗീകരിക്കുകയുണ്ടായി. ബുദ്ധാവതാരത്തിന്റെ 
2500-0൦ വര്‍ഷാഘോഷങ്ങളുടെ ഭാഗമെന്നനിലയിലാണ്‌ ഈ ഉല്‍കൃഷ്ട 
കൃതി പണിക്കര്‍ പ്രസിദ്ധപ്പെടുത്തിയത്‌. 

പണിക്കരുടെ അവസാനത്തെ മലയാള കൃതിയാണ്‌ “കീര്‍ത്തനമാല' 
(1963). അതിനെക്കുറിച്ച്‌ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്‌ ഇപ്രകാരം രേഖ 
പ്പെടുത്തിയിട്ടുണ്ട്‌- “വാര്‍ധക്യസാധാരണമായ ഈശ്വരഭക്തിയുടെ ഒരു 
്രകാശനമാണ്‌ “കീര്‍ത്തനമാല' യെന്നേ അതു കയ്യില്‍ കിട്ടിയപ്പോള്‍ കരു 
തിയുള്ളൂ. സാഹിത്യത്തിന്റെ സര്‍വമണ്ഡലങ്ങളിലും വിഹരിച്ചിട്ടുള്ള 
സര്‍ദാര്‍ പണിക്കര്‍, സ്തോത്ര സാഹിത്യത്തിലും കൈവച്ചതില്‍ അത്ഭു 
തപ്പെടേണ്ട കാര്യമില്ല. എന്നാല്‍ അവസാനത്തെ കൃതിയെന്ന നിലയില്‍ 
ആലോചിക്കുമ്പോള്‍ അര്‍ഥഗര്‍ഭമായ ഏതോ ആന്തരികപ്രചോദനം 
കവിയെ ഭരിച്ചിരുന്നതായി പരിഗണിക്കണം.” “അപക്ഷഫലം' 1915-ല്‍ 
അര്‍പ്പിച്ചു കൈരളീപുജയാരംഭിച്ച ആ മഹാനുഭാവന്‍, 'കീര്‍ത്തനമാല” 
1963-ല്‍ ചാര്‍ത്തി ഈശ്വരാര്‍പ്പണബോധത്തോടുകൂടിയാണ്‌ ദീര്‍ഘനാ 
ത്തെ മലയാളകാവ്യതപസ്യ അവസാനിപ്പിച്ചത്‌. 


നാടകങ്ങള്‍ 


ഏഴു നാടകങ്ങള്‍ മാധവപ്പണിക്കരുടെ പേരില്‍ പ്രസിദ്ധീകൃതങ്ങളാ 
യിട്ടുണ്ട്‌. ഇവയില്‍ മൂന്നെണ്ണം പാശ്ചാത്യനാടകങ്ങളും, ഒന്ന്‌ ചീനഭാഷ 
യിലേതും, ബാക്കി സ്വത്ര്ര കൃതികളുമാണ്‌. ഒന്നാമതു രചിച്ച നാടകം 
“നൂര്‍ജഹാന്‍” ആണ്‌ (1920). അലിഗഡില്‍ കഴിഞ്ഞിരുന്ന കാലത്ത്‌ എഴു 


78 സര്‍ദാര്‍ കെ. എം. പണിക്കര്‍ സ്മരണ 


തിയതാണത്‌. മുന്‍കാലപാരമ്പര്യം പരിരക്ഷിക്കാനും അതില്‍ അഭിമാനം 
കൊള്ളാനും സഹായിക്കുന്ന സാഹചര്യമാണ്‌, അവിടുത്തെ അധികാരി 
കള്‍ പ്രോത്സാഹിപ്പിച്ചിരുന്നത്‌. ഈ പരിതഃസ്ഥിതിയില്‍ നൂര്‍ജഹാനെ ചുറ്റി 
പ്പറ്റിയൊരു നാടകം ചമച്ചതില്‍ അത്ഭുതപ്പെടാനില്ല. ഒരുനാടകശില്‍പമെന്ന 
നിലയില്‍ അത്‌ ഒരു അപക്വഫലമാണ്‌. 

ഇനിയൊരു നാടകം, ഏതാണ്ടു പതിനെട്ടോളം വത്സരങ്ങള്‍ക്കുശേ 
ഷമാണു രചിച്ചത്‌- “മണ്ഡോദരി” (1938). പുസ്തകത്തിന്റെ മുഖവുര പ്രത്യേ 
കിച്ചു ശ്രദ്ധേയമാണ്‌. ആഗഗ്ലേയപാരമ്പര്യം ഒരു പദ്ധതിയെമാത്രം ആശ്ര 
യിച്ചുള്ളതല്ലെന്നും, ആ ഭാഷയില്‍ നാടകസാഹിത്യം നാനാരൂപങ്ങളിലു 
ണ്ടെന്നും, ആധുനിക കാലത്തും പദ്യനാടക്രപിയം കുറഞ്ഞിട്ടില്ലെന്നും 
ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടതില്‍. മറ്റു യൂറോപ്യന്‍ ഭാഷകളിലെ സ്ഥിതിയും 
അതുതന്നെ. പദ്യത്തിലെഴുതിയാല്‍ അഭിനയത്തിനു ദൂഷ്യം വരുമെന്ന 
വാദം സോദാഹരണം അദ്ദേഹം നിരാകരിച്ചിട്ടുണ്ട്‌. മലയാളത്തില്‍ എല്ലാ 
പദ്ധതികളിലുമുളള നാടകങ്ങളുണ്ടാകണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ 
ആഗ്രഹം. ഗദ്യനാടകങ്ങള്‍, നാടകീയകാവ്യങ്ങള്‍, പദ്യനാടകങ്ങള്‍ എന്നി 
വയ്ക്കെല്ലാം ഇവിടെ ഇടമുണ്ട്‌. സംസ്കൃത നാടകപദ്ധതി നമുക്ക്‌ ഇന്നു 
കൊളളുകയില്ലെന്നുപറയുന്നവരെ പരാജയപ്പെടുത്തുന്ന വാദങ്ങള്‍ മുഖ 
വുരയില്‍ കാണാം. നമ്മുടെ നാടക്രപിയര്‍ അത്‌ മനസ്സിരുത്തി വായിക്കു 
ന്നതു കൊള്ളാം. 

“ര്രുവസ്വാമിനി” (1941) “ഭീഷ്മര്‍” (1942) എന്നിവയാണു മറ്റു രണ്ടു 
സ്വത്രന്ത നാടകങ്ങള്‍. മുന്നൂറുവര്‍ഷത്തോളം ഭാരതസാ്രമാജ്യം അടക്കി 
വാണ ഗുപ്തവംശ സാര്‍വഭൌഈമന്മാരുടെ മേന്മയാണ്‌ ഇന്നും ഭാരതചരിര്ര 
വിദ്യാര്‍ഥികള്‍ വാഴ്ത്താറുള്ളത്‌. അവരുടെ കാലത്താണ്‌ ഹൈന്ദവസം 
സ്കാരം അതിന്റെ പരമകാഷ്ഠ പ്രാപിച്ചത്‌. ഇന്ത്യാചരിര്രത്തിലെ ഒരു 
സുവര്‍ണയുഗമായിരുന്നു അത്‌. നാണവും മാനവുംകെട്ട ഭീരുവായ രാമ 
ഗുപ്തച്രകവര്‍ത്തിയാല്‍ തന്റെ പട്ടമഹിഷിപ്പട്ടത്തില്‍നിന്ന്‌ ശകപ്പെരുമാ 
ളുടെ ദാസീപദത്തിലേക്ക്‌ സ്ഥലം മാറ്റപ്പെട്ട ര്രുവസ്വാമിനിയുടെ കഥയാ 
ണീ നാടകത്തിലെ ഇതിവൃത്തം. (ധുവസ്വാമിനിയുടെ രക്ഷകനായതും 
പിന്നീടു ഭര്‍ത്താവായതും ച്ന്രഗുപ്തവിര്രമാദിതൃ൯തന്നെ. ഉത്കൃഷ്ട 
രൂപകങ്ങളുടെ ഇടയിലേക്ക്‌ കടന്നുനില്‍ക്കാന്‍ കരുത്തുള്ളതാണ്‌ ഈ 
ക്ൃതി.. “ഭീഷ്മര്‍' മറ്റുളളവര്‍ക്കനുകരണീയമായ മാത്യകയായിത്തീരത്ത 
ക്കവണ്ണം പരിപൂര്‍ണവിജയം നേടിയിട്ടുണ്ടെന്ന്‌ ആറ്റൂര്‍ കൃഷ്ണപ്പിഷാ 
രടി അഭിപ്രായപ്പെട്ടിട്ടുളളതില്‍ അല്പംപോലും അതിശയോക്തിയില്ലെന്ന 
നാടകം മനസ്സിരുത്തി വായിക്കുന്നവര്‍ക്കു മനസ്സിലാകും. 

പണിക്കര്‍ നമുക്ക്‌ നല്‍കിയിട്ടുള്ള നാടകപരിഭാഷകകളെക്കുറിച്ചും - “പടി 
ഞ്ഞാറെ മുറി” (1955) “എലക്രടാ” (195൦) “ഈഡിപ്പസ്‌” (ദ9ട7) ലീയര്‍ 
രാജാവ്‌” (1959) - ആവലാതിപ്പെടാനുള്ള അവസരം പരിഭാഷകന്‍ നല്‍കി 


യിട്ടില്ല. 


സാഹിത്യ സംഭാവനകള്‍ 79 


ആഖ്യായികാകാരന്‍ 


അലിഗഡില്‍ പാര്‍ത്തിരുന്ന കാലത്താണ്‌ പണിക്കര്‍ “ദൊരശ്ശീണി' 
(1324) എഴുതിയത്‌. ഒരു സാമുദായിക ചിത്രം എന്നാണ്‌ അതിനെപ്പറ്റി 
രചയിതാവു പറഞ്ഞിട്ടുള്ളത്‌. ഒരു നോവലായി അതിനെ അദ്ദേഹം ഗണി 
ച്ിട്ടില്ല. നിര്‍മിച്ചശേഷം എട്ടു കൊല്ലം കഴിഞ്ഞാണ്‌ അച്ചടിച്ചു പ്രകാശനം 
ചെയ്തതും. പക്ഷേ പരിഷ്കരിക്കാന്‍ ഒരുങ്ങിയില്ല. പുരാതന പാരമ്പര്യ 
മുള്ള ഒരു സമൂഹത്തിലെ മനഃപൂര്‍വം മാറാന്‍ പാടുപെടുന്ന സാഹച 
ര്യവും യുവസഹജമനസ്സും പരസ്പരം പ്രതികരിക്കുന്നതിന്റെ ചില ചിര്ത 
ങ്ങള്‍ നല്‍കാനാണു ശ്രമം. പ്രസിദ്ധീകരിച്ച കാലത്തു പ്രമേയത്തിനു പ്രസ 
ക്തിയും പുതുമയുമുണ്ടായിരുന്നു. അതുകൊണ്ട്‌ ആളുകള്‍ അത്‌ സ്വാഗതം 
ചെയ്തു. 

സാഭവബഹുലമായ കഥയാണ്‌ “പുണര്‍കോട്ടുസ്വരൂപ'ത്തില്‍ (1928) 
അവതരിപ്പിച്ചിരിക്കുന്നത്‌. ചരി്രതസംബന്ധിയാണ്‌ ഇതിവൃത്തത്തിന്റെ 
പശ്ചാത്തലം. അരാജകത്ചത്തിലേക്കു മധ്ൃയകേരള്പപദേശങ്ങളെ തള്ളിവീ 
ത്തിയ കാലഘട്ടമാണ്‌ അതില്‍ കാണിച്ചിട്ടുള്ളത്‌. ജന്മദേശത്തെയും 
സ്വന്തം തറവാട്ടിലെ പൂര്‍വസൂുരികളെയും സ്പര്‍ശിക്കുന്നുണ്ട്‌. കഥാചി 
ര്രീകരണചാതുര്യംകൊണ്ട്‌ ചില കഥാപാത്രങ്ങളെ സ്മരണീയരാക്കിയി 
ട്ടുമുണ്ട്‌. എങ്കിലും പാര്രരചനയെക്കാള്‍ ചരിത്രാവതരണത്തിലാണ്‌ രച 
യിതാവിന്റെ വ്യശഗതയെന്നു വ്യക്തമാണ്‌. അതിനാല്‍ ശക്തമായി രൂപംധ 
രിക്കേണ്ടവര്‍ ചരിത്രത്തിന്റെ മൂടല്‍മഞ്ഞില്‍ പെട്ട, നിഴല്‍മാത്രരൂപങ്ങളായി 
ഭവിച്ചിരിക്കുന്നു! എങ്കിലും കൌതുകം നഷ്ടപ്പെടാതെ ഇന്നും ഈ കൃതി 
കള്‍ വായിക്കാന്‍ സാധിക്കും. 

ധുമകേതുവിന്റെ ഉദയ'വും (1929) ഒരു ചരിര്രാഖ്യായികയാണ്‌. ഒറ്റ 
യിരുപ്പിലിരുന്നു പുസ്തകം മുഴുവന്‍ വായിച്ചശേഷം നോവലിസ്ററിനു 
വള്ളത്തോള്‍ എഴുതിയത്‌ - ചരിത്രത്തിലും കേരളീയ യുദ്ധരീതിയിലും 
രാജ്യത്രന്തത്തിലുമുള്ള പരിജ്ഞാനംമൂലം ആഖ്യായികയെ ഏറ്റവും 
ആകര്‍ഷകവും കമനീയവുമായ ഒരു നിബന്ധമാക്കിത്തീര്‍ക്കാന്‍ സാധി 
ചിട്ടുണ്ടെന്നാണ്‌. സത്യസന്ധമായ മാർത്താണ്ഡവര്‍മചരിയരതത്തിന്റെയും, 
അക്ൃരത്തിമമായ ആഖ്യായികാസൌന്ദര ത്തിന്റെയും ഉദയം കൂടിയാണെന്നും 
അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ കൃതിയുടെ ഇന്നത്തെ വായന 
ക്കാരന്‍ വള്ളത്തോളിന്റെ അഭിപ്രായങ്ങളോടു യോജിക്കുമെന്നെനിക്കുറ 
പ്പുണ്ട. പിന്നീടു രപസിദ്ധീകരിച്ച “പറങ്കിപ്പടയാളി"യും (1932) കേരളചരിത്ര 
പശ്ചാത്തലം ചിര്രീകരിക്കുന്ന ഒരു നല്ല നോവല്‍തന്നെ. പോര്‍ച്ചുഗീസു 
കാരുടെ വരവിനുശേഷം കേരളപരിതഃസ്ഥിതിയിലുണ്ടായ രാഷ്ദ്രീയഗ 
തിവിഗതികളെ ചിര്രീകരിക്കാനും പല മേഖലകളിലേക്കു വെളിച്ചം 
വീശാനും ഇതില്‍ സാധിച്ചിട്ടുണ്ട്‌. സ്വാത്രന്തൃത്തിനുവേണ്ടി പടപൊരുതിയ 
ഒരു വിരകേരളപുധതന്റെ ചരിധ്രാംശമാണ്‌ “കേരളസിംഹം” (1941) എന്ന 

ആഖ്യായികയുടെയും ഇതിവൃത്തം. ഇതാണുതാനും മാധവപ്പണിക്കരുടെ 

നോവലുകളില്‍ ഏറ്റവും ആകര്‍ഷകവും ര്രശസ്തവും. വളരെ നാളത്തെ 


80 സര്‍ദാര്‍ കെ. എം. പണിക്കര്‍ സ്മരണ 


തയാറെടുപ്പിനുശേഷമാണത്‌ രചിച്ചത്‌. കഥാകൃത്ത്‌ ഓക്സ്്‌ഫോര്‍ഡില്‍ 
പഠിച്ചു കാലം മുതല്‍ പഴശ്ശിരാജയുടെ പ്രവര്‍ത്തന ചരിധതത്തിലേക്കു ശ്രദ്ധി 
ച്ചുതുടങ്ങിയതാണ്‌. പിന്നീട്‌ 1940-ല്‍ വടക്കേ മലബാറില്‍ ചരിത്രപുരു 
ഷന്റെ ജീവിതവും പ്രവര്‍ത്തനങ്ങളുമായി ബന്ധപ്പെട്ട സങ്കേതങ്ങള്‍ 
സന്ദര്‍ശിച്ചു. ഐതിഹ്യങ്ങളും നാട്ടുപുരാണങ്ങളും സമാഹരിച്ചു; പഠിച്ചു. 
ഇതിനുശേഷമാണ്‌ ബിക്കാനേറില്‍ വച്ച്‌ നോവലെഴുതിയത്‌. “ഉഗ്രശപഥം” 
(1386) മറ്റൊരു ചരിരതാഖ്യായികയാണ്‌. ഇന്ത്യാചരിത്ര സംഭവങ്ങള്‍ ഇതി 
വൃത്തങ്ങളാക്കി ആഖ്യായികകള്‍ രചിക്കുന്നത്‌ ഒരുകാലത്ത്‌ ഭാരതത്തിലെ 
എല്ലാ ഭാഷകളിലും പപത്യക്ഷപ്പെട്ട ഒരു പ്രതിഭാസമായിരുന്നു. തത്ഫല 
മായി അഖിലേന്ത്യാരപശസ്തിനേടിയ പല കൃതികളുമുണ്ടായി. കേരളച 
രിത്രത്തിലെ ധീരസാഹസികന്മാരുടെ അപദാനങ്ങള്‍ അത്തരം സാഹി 
തൃയകൃതികളുടെ രൂപത്തില്‍ അന്യപ്രദേശങ്ങളില്‍ അധികം പ്രചരിച്ചി 
ട്ടില്ല. (്രിട്ടിഷാധിപത്ൃയത്തിനെതിരായി പട പൊരുതി വീരചരമം വരിച്ച 
പഴശ്ലീ രാജാവും വേലുത്തമ്പിയും ഇന്നും ഉത്തര ഭാരതീയര്‍ക്ക്‌ അപരി 
ചിതരാണ്‌. 'കേരളസിംഹ ത്തിന്റെ തര്‍ജമയിലൂടെ ബംഗാളിഭാഷയിലേക്ക്‌ 
പഴശ്ശീയുടെ വീരചരിധ്തം പകര്‍ന്നിട്ടുണ്ടെങ്കിലും സ്ഥിതിയില്‍ മാററമില്ല. 
ആ പരിഭാഷ നിര്‍വഹിച്ചത്‌ ബൊമ്മനാ വിശ്വനാഥം ആണ്‌-1960-ല്‍. അമ്ൃ 
തബസാര്‍ പ്രതിക കേരളസിംഹത്തെക്കുറിച്ചു പറഞ്ഞത്‌-” സാഹിത്യസൌ 
ന്ദര്യപൂരിതവും വികാരഭരിതവുമായ ഈ കഥ വായിക്കുന്നതു അപൂര്‍ 
വവും അവിസ്മരണീയവുമായ അനുഭവമായിരിക്കു” മെന്നാണ്‌. 

മുഗള്‍ സാമാജ്യകാലഘട്ടത്തിന്റെ പശ്ചാത്തലത്തില്‍, ചില ഇന്ത്യാച 
രിത്ര പുരുഷന്മാരെയും കുറെ കല്‍പിതകഥാപാത്രങ്ങളെയും ഉള്‍പ്പെടുത്തി 
ഉണ്ടാക്കിയിട്ടുളള ആഖ്യായികയാണ്‌ “കല്യാണമല്‍ ” (1934). ഉദ്വേഗജനക 
ങ്ങളായ രംഗങ്ങളും വിവിധ സ്വഭാവക്കാരായ കഥാപാത്രങ്ങളും, കാലഘ 
ടടത്തിന്റെ വിശ്വസനീയ വിവരണങ്ങളുംകൊണ്ട കൃതി മനോഹരമാണ്‌. 
വായിച്ചവര്‍ പലരും അത്‌ ഒരു പരിഭാഷയായിരിക്കുമെന്നു സംശയിച്ചിട്ടു 
ഉളളതായി നോവലിസ്ററ്‌ രേഖപ്പെടുത്തിയിരിക്കുന്നു. 

ദാരതസ്ധാത്രന്ത്യസമരത്തിന്റെ ശതവാര്‍ഷികത്തോടുചേര്‍ന്ന്‌ പ്രസി 
ദ്ധീകരിച്ച പുസ്തകമാണ്‌ “ജാന്‍സി റാണിയുടെ ആത്മകഥ (1957). കാശി 
യില്‍ മണികര്‍ണികാഘട്ടത്തിനു സമീപമുളള ഒരുഗൃഹത്തില്‍ 1835 നവം 
ബര്‍ ജാം തീയതി ജനിച്ച്‌, അസാധാരണമായ സാഹചര ങ്ങളില്‍ മാത്യ 
ഭൂമിയുടെ സ്വാതന്ത്രയസമരത്തില്‍ സകലതും സമര്‍പ്പിച്ച്‌ വീരസ്വര്‍ഗം 
വരിച്ച്‌, അമരത്വമാര്‍ജിച്ച റാണി ലക്ഷ്മീഭായിയുടെ കഥയാണ്‌ നോവലിന്റെ 
ഇതിവ്യത്താ. അവിസ്മരണീയമായിട്ടുണ്ട്‌ പ്രതിപാദനരീതി എന്നു പറ 
യാനേ ഇവിടെ ഇടമുള്ളു. 


ഉപയ്യാസകാരന്‍ 


പ്രസന്നവും ആകര്‍ഷകവും ലളിതവുമാണ്‌ കെ. എം. പണിക്കരുടെ 
ഗദ്യശൈലി. ആദ്യത്തെ ലേഖനസമാഹാരം “ഉപന്യാസമാല” (1924) ആണ. 


സാഹിത്യ സംഭാവനകള്‍ 81 


ഇതിനുമുമ്പ്‌ സൂചിപ്പിച്ചിട്ടുളളതുപോലെ, ആനുകാലികങ്ങളിലും ആധി 
കാരികപ്രസിദ്ധീകരണങ്ങളിലും മററുമായി പ്രസിദ്ധപ്പെടുത്തിയിട്ടുളള നിര 
വധി ലേഖനങ്ങളും അവതാരികകളും, ആമുഖങ്ങളുമെല്ലാം സമാഹരി 
ക്കാന്‍ സര്‍വഥാ യോഗ്യങ്ങളാണ്‌. പ്രസക്തങ്ങളും (പയോഗക്ഷമങ്ങളും 
പഠനാര്‍ഹങ്ങളുമായ ആശയങ്ങളും അഭിപ്രായങ്ങളും അവയില്‍ സഞ്ച 
യിച്ചിരിക്കുന്നു. പല രചനകളും എവിടെയെന്നറിയാന്‍ സാഹിത്യവിദ്യാര്‍ 
ഥികള്‍ക്കുപോലും കഴിയാതെ കിടക്കുകയാണ്‌. മലയാളത്തിലുള്ള കൃതി 
കളുടെയെങ്കിലും ഒരു സമ്രഗസൂചിക - ബിബ്ലിയോഗ്രഫി- കേരളസാഹിത്യ 
അക്കാദമിയെങ്കിലും തയാറാക്കി പപസിദ്ധീകരിക്കേണ്ടതാണ്‌. അതിന്റെ 
സ്ഥാപകാധ്യക്ഷനായി അദ്ദേഹമനുഷ്ഠിച്ചിട്ടുളള സേവനമംഗീകരിക്കുന്ന 
ഒരു കാണിക്കയായിട്ടെങ്കിലും അവര്‍ അതു നിര്‍വഹിക്കുമെന്നു പ്രതീ 
ക്ഷിക്കുക. 

കവിതാകമ്പക്കാരനായിരുന്ന പണിക്കര്‍, കവിതയെപ്പററി പൊതു 
വെയും ഭാഷാകവിതമയെക്കുറിച്ച്‌ രരത്യേകമായും സ്വരൂപിച്ചിരുന്ന അഭി 
പ്രായങ്ങള്‍ “കവിതാതത്വനിരൂപണം” (1935) എന്ന കൃതിയില്‍ പ്രകാശനം 
ചെയിതിട്ടുണ്ട. നമ്മുടെ പല നിരൂപകന്മാരിലും സാഹിത്യത്തെ സംബ 
ന്ധിക്കുന്ന മാലികകാര്യങ്ങളെക്കുറിച്ച്‌ നിലവിലിരിക്കുന്ന തെററിദ്ധാരണ 
കളും, വികലങ്ങളായ നിലപാടുകളും, കക്ഷിപിടിച്ചു കാര്യം സ്ഥാപിക്കാ 
നുള്ള വ്യരഗതയും, അന്യര്‍ക്ക്‌ ആശയക്കുഴപ്പമുണ്ടാക്കാനുള്ള താത്പര്യവും 
ഏറെക്കുറെ പരിഹരിക്കാന്‍ ശിപാര്‍ശ ചെയ്യാവുന്ന ഒരു കൃതിയാണ്‌ “കവി 
താതത്ത്വനിരൂപണം'. 


സഞ്ചാരസാഹിതൃം 


ഓദ്യോഗിക കാര്യങ്ങള്‍ക്കും അല്ലാതെയും ലോകത്തെമ്പാടും സഞ്ച 
രിച്ചിട്ടുളള വ്യക്തിയായ സര്‍ദാര്‍ പണിക്കര്‍ യാത്രയില്‍ ഉണ്ടായ അനുഭവ 
ങ്ങളില്‍ ചിലതിനെപ്പററി കുറെ വിവരിച്ചിട്ടുണ്ട്‌. സഞ്ചാരസാഹിത്യരചന 
യില്‍ അദ്ദേഹത്തിനുണ്ടായിരുന്ന പാടവം പ്രത്യക്ഷമാക്കുന്നവയാണ്‌ ആ 
കൃതികള്‍. “ആപത്കരമായ യാത്രത'(1943) “ചൈനയിലെ ഒരുയാത്ര (1954) 
എന്നിവ ഉദാഹരണങ്ങളായി ചൂണ്ടിക്കാണിക്കട്ടെ. ക്യുബെക്കില്‍ 1942 
ഡിസംബറില്‍ ചേര്‍ന്ന സമ്മേളനത്തില്‍ സംബന്ധിക്കാന്‍ സഞ്ചരിച്ച കഥ 
യാണ്‌ “ആപല്‍ക്കരമായ യാത്ര 'യിലുളളത്. ചൈനയിലെ പ്രധാനപ്പെട്ട 
ചരിരത-സാംസ്‌കാരികസങ്കേതങ്ങളും മററും സന്ദര്‍ശിച്ചതിന്റെ സ്മര 
ണയാണ്‌ ചൈനയിലെ ഒരു യാത്ര '. അന്ന്‌ ചീനയിലെ ഇന്ത്യന്‍ സ്ഥാന 
പതി ആയിരുന്നു പണിക്കര്‍. മൂന്നാഴ്ചകൊണ്ട്‌ 3500 മൈല്‍ സഞ്ചരിച്ചു. 
വിചിരതമായ ഒരനുഭവമായിട്ടാണ്‌ അതു പണിക്കര്‍ കരുതിയത്‌. 

തീര്‍ഥാടകനായി ഇന്ത്യയില്‍ സഞ്ചരിച്ച്‌, ബുദ്ധമതസംബന്ധമായ നിര 
വധി പപാമാണിക ഗ്രന്ഥങ്ങളുമായി ചൈനയില്‍ മടങ്ങിയ ഹുവാൻ 
സാങ്ങിന്റെ സ്മാരകമുളള സയാന്‍ തുടങ്ങിയ സങ്കേതങ്ങളെക്കുറിച്ചുളള 
വിവരണങ്ങള്‍ ഇതില്‍ വായിച്ചിട്ടുളളവര്‍ ഒരിക്കലും മറക്കുകയില്ല. 


82 സര്‍ദാര്‍ കെ. എം. പണിക്കര്‍ സ്മരണ 


ആത്മകഥാകാരന്‍ 


അത്യന്തം സാഭവബഹുലമായ ജീവിതം നയിച്ച സര്‍ദാര്‍ കെ. എം. 
പണിക്കരുടെ ആത്മകഥ അതീവരസകരവും അതിലുപരി അത്യന്തം ഹൃദ്യ 
വുമായിരിക്കാനേ ഇടയുള്ളല്ലോ. അത്‌ 1957-ല്‍ എഴുതി പ്രസിദ്ധപ്പെടുത്തി. 
ര്ഫാന്‍സില്‍ അംബാസഡറായിരുന്ന കാലം വരെയുള്ളതേ അതില്‍ പെട്ടി 
ട്ടുളൂളു. പിന്നെയും കുറെ നാള്‍ ജീവിച്ചിരുന്ന അദ്ദേഹം അതു പൂര്‍ത്തിയാ 
ക്കിയില്ല. മലയാളത്തിലെ നല്ല ആത്മകഥകളിലൊന്നാണതെന്നു സംശയ 
ലേശമില്ലാതെ പറയാന്‍ പ്രയാസമില്ല. പറയേണ്ടതെല്ലാം പൂര്‍ണമായി 
തുറന്നപറഞ്ഞിട്ടുണ്ടോയെന്ന സംശയം അതു വായിച്ചു കഴിഞ്ഞ ഒരാളില്‍ 
ബാക്കനിലക്കും. വ്യക്തികളെക്കുറിച്ചായാലും സംഭവങ്ങളെ സംബന്ധി 
ച്ചായാലും, ഇതു സത്യമാണ്‌. ഏതൊരു ആത്മകഥാകാരനും നേരിടേണ്ടി 
വരുന്ന ഒരു ധര്‍മസകങ്കടമാണതെന്ന സത്യവും വിസ്മരിച്ചുകൂടാ. 

പണിക്കരുടെ അറുപതിലധികം ഫയലുകള്‍ ദില്ലിയിലെ നാഷനല്‍ 
ആര്‍ക്കകൈവ്സില്‍ പൂട്ടിവച്ചിട്ടുണ്ട്‌. നിശ്ചിത കാലപരിധി കഴിയുന്നതിനു 
മുമ്പ്‌ അവയില്‍ രേഖപ്പെടുത്തിയിട്ടുളള വിവരങ്ങള്‍ അറിയാനും അറിയി 
ക്കാനും വഴിയില്ല. ഒരുപക്ഷേ, നിര്‍ണായകങ്ങളായ കുറെ സത്യങ്ങള്‍ 
കാലാവധികഴിഞ്ഞ്‌ ചരിര്രകാരന്‍മാര്‍ക്കും ജീവചരിത്രരചയിതാക്കള്‍ക്കും 
കിട്ടിയേക്കാം. 

നാടു വിട്ട്‌, വളരെ അകലങ്ങളില്‍, മററു ഭാഷാമേഖലകളില്‍, സ്ഥല 
ങ്ങളില്‍, പണിക്കര്‍ വസിച്ചിരുന്നെങ്കിലും, മാതൃഭാഷയുമായും ജന്മനാടു 
മായുമുളള ആത്മബന്ധവും സമ്പര്‍ക്കവും സ്നേഹവും ഒരു. കാലത്തും 
ക്ഷയിച്ചിട്ടില്ല. എഴുത്തുകുത്തിലൂടെയും സാഹിത യ- സാംസ്കാരിക പ്രസി 
ദ്ധീകരണങ്ങളിലൂടെയും സംവാദങ്ങളിലൂടെയും ഈ സ്വര്‍ണനുൂല്‍ബന്ധം 
അദ്ദേഹം പരിരക്ഷിച്ചു. കണ്ണശ്ശുകൃതികളും മണിപ്രവാള്പപസ്ഥാനത്തിലെ 
പ്രാമാണിക്ഗ്രന്ഥങ്ങളും ചമ്പുക്കളും ആട്ടക്കഥകളും ആഴത്തില്‍ പഠിക്കാന്‍ 
പററിയ സമയം കണ്ടത്‌ അലിഗഡിൽ ഉദ്യോഗത്തിലിരിക്കുന്പോഴാണ്‌. 
പട്യാലയില്‍ പല വിധത്തിലുള്ള ഭാരിച്ച ചുമതലകള്‍ വഹിക്കുനമ്പോഴും 
അദ്ദേഹം സാഹിത്യപ്രവര്‍ത്തനങ്ങള്‍ക്ക്‌ ഒരു നിശ്ചിതസമയം നീക്കിവച്ചി 
രുന്നു. സംഘര്‍ഷങ്ങളില്‍നിന്നൊരു മോചനവും ആത്മസായമനവും നേടു 
വാന്‍ ഇതായിരുന്നു സ്വീകരിച്ച വഴി. സംഘര്‍ഷങ്ങള്‍ നേരിടുമ്പോള്‍ 
തന്നിലെ “മാനുഷികത” വിടാതെ പ്രതികരിക്കാനുളള ശേഷി നഷ്ടപ്പെടാ 
തിരിക്കാനും ഇത്‌ ഉതകി. ജീവിതകാലം മുഴുവന്‍ ഇത്‌ ഒരു ശീലമാക്കി 
അദ്ദേഹം പരിപാലിച്ചിട്ടുണ്ടെ. സംസ്ഥാനപുനസ്സംഘടനാകമ്മിഷന്റെ ഭാരിച്ച 
കര്‍ത്തവ്യങ്ങള്‍ അനുഷ്ഠിച്ചിരുന്ന കാലത്താണ്‌ “അംബപാലി' എന്ന 
ഖണണ്‍്ഡകാവ്ൃത്തിന്റെ രചന നടത്തിയത്‌. വളളത്തോളിന്റെ ജഗ്വേദതര്‍ജ്ജ 
മയ്ക്ക്‌ ബ്ൃഹത്തും വിപുലവുമായ ആമുഖം എഴുതിയും ഈ കാലത്തു 
തന്നെ. ഉഗ്രരപതാപിയായിരുന്ന ഭൂപ്യേന്രസിംഹന്‍ അവശനായി മരണള്‍ശ 
യ്യൂയിലായിരുന്ന കാലത്ത്‌ കണക്കിലേറെ മനോവേദന സഹിച്ചിരിക്കുമ്പോ 
ഴാണ്‌ 'ദീഷ്മര്‍' എന്ന നാടകമെഴുതിയത്‌. കുറഞ്ഞൊരു സമാധാനം കണ്ടെ 


സാഹിത്യ സംഭാവനകള്‍ 83 


ത്താന്‍ കരുതിക്കൂട്ടിയുളള ഒരു പദ്ധതിയായിരുന്നു അത്‌. ഇങ്ങനെ ഉദാ 
ഹരണങ്ങള്‍ ഇനിയുമുണ്ട്‌. 

ലോകത്തിന്റെ നാനാഭാഗങ്ങളിലൂുളള സാഹിത്യനായകന്മാരുമായി 
സ്ഥിരമായി സമ്പര്‍ക്കമോ സ്നേഹബന്ധമോ മാധവപ്പണിക്കര്‍ പുലര്‍ത്തി 
യിട്ടുണ്ട. ആശയങ്ങള്‍ പലതും തട്ടിച്ചുനോക്കിയും, താരതമ്യപ്പെടുത്തിയും 
സ്വന്തം അഭിപ്രായാ കരുപ്പിടിപ്പിക്കാന്‍ അത്‌ അദ്ദേഹത്തെ വളരെ സഹാ 
യിച്ചു. അത്തരം ആശയങ്ങളും അഭിപ്രായങ്ങളുമാണു സ്വന്തം കൃതികളി 
ലൂടെ അദ്ദേഹം പ്രകാശിപ്പിച്ചത്‌. ഏത്‌ അളവുകോല്‍കൊണ്ടു നോക്കി 
യാലും അദ്ദേഹത്തിന്റെ ജിവിതവും വിവിധമേഖലകളിലെ നേട്ടങ്ങളും 
“അസാമാന്യ ”മെന്നേ വിശേഷിപ്പിക്കാന്‍ സാധിക്കുകയുള്ളു. വിഭിന്ന രംഗ 
ങ്ങളില്‍ അദ്ദേഹമാര്‍ജിച്ച ഓന്നത്യം പരിഗണിച്ചാല്‍, പണിക്കര്‍ക്കു സമ 
ശീര്‍ഷനെന്നു പറയാവുന്ന മറെറാരു കേരളീയനെ കണ്ടെത്താന്‍ കഴിയു 
ന്നതല്ല. ഈ വസ്തുത കെ. പി. എസ്‌. മേനോന്‍, വി. കെ. കൃഷ്ണമേ 
നോന്‍ തുടങ്ങിയവരും പ്രസ്താവിച്ചിട്ടുണ്ട്‌. 


സര്‍ദാര്‍ 


കെ. എം. പണിക്കര്‍ സ്മരണ 


അന്താരാഷ്ര്രരപശസ്തി നേടിയ മലയാളികളുടെ കൂട്ട്‌ 
ത്തില്‍ മസ്തിഷ്ക മഹിമ കൊണ്ടും ഹൃദയസംന്‍കൃതി 
കൊണ്ടും [പവര്‍ത്തന മേഖലയുടെ വൈവിധ്യം 
കൊണ്ടും പപമുഖസ്ഥാനം അര്‍ഹിക്കുന്ന ബഹുമുഖ 
പ്രതിഭയാണ്‌ സര്‍ദാര്‍ കെ.എം.പണിക്കര്‍. കവി, നാടക 
കൃത്ത്‌, നോവലിസ്റ്റ്‌, വിദ്യാഭ്യാസ വിദഗ്ധഡ, ഭരണത 
ര്്തജ്ഞന്‍, നയത്രന്ത്രജ്ഞന്‍, ചരിത്ര പണ്ഡിതന്‍, പ്രത 
പ്രവര്‍ത്തകന്‍ എന്നീ നിലകളിലെല്ലാം അദ്ദേഹം പ്രസി 
ദ്ധനായി. സര്‍ദാര്‍ കെ.എം.പണിക്കരെക്കുറിച്ച്‌ വേണ്ട്രത 
ജീവചരിരത്രഗന്ഥങ്ങളോ പഠനങ്ങളോ മലയാളത്തിലു 
ഞ്ടായിട്ടുണ്ടെന്നു പറയാനാവില്ല. ആ കുറവ്‌ ചെറിയൊ 
രളവുവരെയെങ്കിലും പരിഹരിക്കാന്‍ ഈ ഗ്രന്ഥം ഉപ 
കാരപ്പെടും. ര്രീമാന്മാര്‍ തകഴി ശിവശങ്കരപ്പിള്ള, 
ടി.എം.ജേക്കബ്‌, ഡോ.കെ.എം.ജോര്‍ജ്‌, ഡോ.കെ.അയ്യു 
പുപ്പണിക്കര്‍, രവീന്ദര്‍ കുമാര്‍, ഡോ.വി.കെ.സുകുമാരന്‍ 
നായര്‍, ഡോ.ജെ.വി.വിളനിലം, ഡോ.കെ.രാമന്‍ പിള്ള, 
റോസ്‌കോട്ട്‌ കൃഷ്ണപിള്ള, കോന്നിയൂര്‍ നര്രേന്ദനാഥ്‌ 
എന്നിവരുടെ പ്രബന്ധങ്ങളിലൂടെ സര്‍ദാര്‍ കെ.എഠ.പണി 
ക്കരുടെ ജീവിതവും സാഭാവനയും അനാവരണം 
ചെയ്യുന്നു. 


91 / 1560 വില ക. 40.00 


കേരള ഭാഷാ ഇന്‍സ്സിറ്റ്യൂട്‌ 
തിരുവനന്തപുരം 


